Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2011 


GOVERNN 


ര 


സർ ചാ 


സ 


MENT OF K 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


29th March 2011 

2011 മാർച്ച് 29 


THIRUVANANTHAPURAM , TUESDAY 


Vol. LVI 


ക . 


- 113 


വാല്യം 56 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


8th Chaithra 1933 
1933 ചൈതം 8 


PART III 
Fisheries Department 


ലേല നോട്ടീസ് 


നമ്പർ 15 2011 - 12. 2010 മാർച്ച് 30 . 


- 2011 ഏപ്രിൽ മാസം 1 -ാം തീയതി മുതൽ 2012 മാർച്ച് 31 -ാം തീയതിവരെയുള്ള കാലയളവിൽ പന്നിവേലിച്ചിറ ഫിഷ 
റീസ് 
കോംപ്ലക്സിന്റെ 

വക - ഫാമിന്റെ പരിസരത്ത് 

നിൽക്കുന്ന 
കായ്ഫലമുള്ള തെങ്ങുകളുടെ മേലാദായം ശേഖരിക്കുന്നതിനുള്ള അവകാശം 2011 ഏപ്രിൽ മാസം 11 -ാം തീയതി പകൽ 11 
മണിക്ക് ആഫീസിൽവച്ച് 

സൂപ - പരസ്യമായി 

ലേലം 

ചെയ്തു 
കൊടുക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം തുടങ്ങുന്നതിന് മുൻപായി 500 (അഞ്ഞൂറ്) 
നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേ താണ്. 


സർക്കാർ വക ലേലം ഏറ്റെടുത്ത് കരാർ വീഴ്ച വരുത്തിയിട്ടുള്ളവർ ലേലത്തിൽ പങ്കെടുക്കാൻ അർഹരല്ല . ഏറ്റവും 
കൂടിയ 

തുകയ്ക്ക് ലേലം പിടിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ഫിഷറീസ് ഡയറക്ടറുടെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്ന 
തുമാണ്. 


ലേലം മൂന്ന് 

വിളി 
നിരതദ്രവ്യം 

ഉൾപ്പെടെ 
തുക ലേലക്കാരൻ 

അപ്പോൾ 
വയ്ക്കേ താണ്. 


വിളിച്ചു 
ലേലസംഖ്യയുടെ 
തന്നെ 


നിർത്തിയാൽ 

നാലിൽ 
മണിയായി. 


ഉടൻതന്നെ 

ഒന്ന് 
കെട്ടി 


ഡേ 


ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി മുതൽ ഒരാഴ്ചയ്ക്കകം ലേലക്കാരൻ ആഫീസിൽ ഹാജ 


രായി 


മുതൽ 


- 50 ( അൻപത് ) ന്റെ മുദ്രപത്രത്തിൽ ഒരു കരാർ ഉടമ്പടി എഴുതിതരേ തും അതിന് വീപരിതമായി പ്രവർത്തിക്കുന്ന 
പക്ഷം 
ലേലക്കാരൻ 

കെട്ടിവച്ച തുക ക കെട്ടി 

സർക്കാരിലേക്ക് 
കൂട്ടുന്നതുമായിരിക്കും. ടി ഉടമ്പടി എഴുതിത്തരുന്നതിന്മുൻപായി കായ്ഫലം എടുക്കാൻ പാടില്ലാത്തതുമാകുന്നു . 

ലേലത്തുക ര • ഗഡുക്കളായി അടയ്ക്കാവുന്നതാണ്. 1 -ാം ഗഡുവായ പകുതി തുക ഉടമ്പടിയോടൊപ്പം കെട്ടിവ 
ക്കേ തും 2 -ാം ഗഡുവായ ബാക്കി മുഴുവൻ തുകയും 2011 സെപ്റ്റംബർ മാസം 30 -ാം തീയതിക്ക്മുൻപായി അടച്ചു 
തീർക്കേ തുമാണ്. 


ലേലത്തുകയുടെ തവണകൾക്ക് മുടക്കം വരുത്തിയാൽ മുടക്കം വരുത്തിയ തീയതി മുതൽ ആദ്യത്തെ ഒരു മാസ 
ത്തേക്ക്6 % നിരക്കിലും, ര ാമത്തെ മാസത്തേക്ക്8 % നിരക്കിലും, തുടർന്നുള്ള കാലത്തേയ്ക്ക് 10 % നിരക്കിലും പിഴ അടയ് 
ക്കേണ് 
താണ്. ര ാം തവണ് ലേലക്കാരൻ 

പണം അടയ്ക്കാൻ 

പിഴവ് 
വരുത്തുകയാണെങ്കിൽ 

തുടർന്ന് ആദായം 

എടുക്കുന്നതിനുള്ള 
അവകാശം റദ്ദ് ചെയ്യുന്നതും പുനർ ലേലം നടത്തി സെക്യൂരിറ്റി തുക ക കെട്ടുന്നതുമാണ്. 
ലേലക്കാരൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉ ാക്കാൻ പാടില്ലാത്തതും, ഫിഷ്ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ 


കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ 

- ഭാഗമായി 

ഫാമിലെ 
ലേലം ചെയ്ത വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഏതൊരു വൃക്ഷവും മുറിച്ചു മാറ്റുന്നതിനുള്ള അധികാരം ചുവടെ ഒപ്പിട്ടിരി 
ക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 

ഈ 

വിഷയങ്ങൾ 
സംബന്ധിച്ചു കുന്ന 

ഏതൊരു തർക്കങ്ങൾക്കും 

നഷ്ട 
പരിഹാരങ്ങൾക്കും 

ഫിഷറീസ് ഡയറക്ടറുടെ 

തീരുമാനം 
അന്തിമമായിരിക്കും. 
ഏതെങ്കിലും കാരണവശാൽ 

ലേലം 

നടത്തുവാൻ 
തീരുമാനിച്ച ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് ലേലം നടത്തുന്നതായിരി 
ക്കും . 
കൂടുതൽ - വിവരങ്ങൾക്ക് 

പ്രവൃത്തി സമയങ്ങളിൽ 

- ആഫീസുമായി 
ബന്ധപ്പെടുക. ( ഫോൺ 0468 2214589 ) 


ഫിഷറീസ് സൂപ ിന്റെ കാര്യാലയം,( ഒപ്പ്) 
സൂപ . 


പന്നിവേലിച്ചിറ, കോഴഞ്ചേരി. 


പരസ്യം 


(1) 


112 


നമ്പർ ബി 1/ 2461 / 2009. 

2011 ഫെബ്രുവരി 4. 
എറണാകുളം 

ജില്ലയിൽ - എളങ്കുന്നപ്പുഴ 

വില്ലേജിൽ 
ഓച്ചൻതുരുത്ത് ദേശത്ത്, മംഗലത്ത് വീട്ടിൽ ശ്രീ . ലാസർ മകൻ റോക്കി എന്നയാൾക്ക് ടി വില്ലേജിൽ സർവ്വേ നമ്പർ 1052 
പുഴയിൽ 
സർട്ടിഫിക്കറ്റ് നമ്പർ 

ആയി രജിസ്റ്റർ നമ്പർ 54 - ൽ മൂന്നാം 
തരത്തിൽപ്പെട്ട ഒരു ചീനവല ഡിപ്പാർട്ട്മെന്റിൽനിന്നും അനുവദിച്ച് കൊടുത്തിട്ടുള്ളതാണ്. പ്രസ്തുത ചീനവല ടി ദേശത്ത് 
പള്ളത്തുശ്ശേരി വീട്ടിൽ ജോസഫ് മകൻ ലൂയിസ് എന്നയാൾ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ ഞാറയ്ക്കൽസബ് രജി 
സ്ട്രാർ ഓഫീസ് വക 1 -ാം പുസ്തകം, 1006 -ാം വാല്യം 459 മുതൽ 461 വരെ വശങ്ങളിൽ1514 /2010 -ാം നമ്പർ തീറാധാര 
പ്രകാരം ഉടമസ്ഥതയിലുള്ളതാണ്. ആയതുപ്രകാരം 

പ്രസ്തുത 

ചീനവലയുടെ 
ജമ ടിയാന്റെ 

പേർക്ക് പതിച്ച് പുതിയ 

രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ് - അനുവദിക്കണമെന്ന് 

ആവശ്യപ്പെട്ടുകൊ 
ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ ഓഫീസിൽ രേഖാമൂലം അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ പരാമർശ ചീനവലയുടെ ജമ എളങ്കുന്നപ്പുഴ വില്ലേജിൽ ഓച്ചൻതുരത്ത് ദേശത്ത്, പള്ള 
ത്തുശ്ശേരി വീട്ടിൽ ജോസഫ് മകൻ ലൂയിസ് പേർക്ക് പതിച്ച് കൊടുത്ത്പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ളപക്ഷം ഈ പരസ്യം കേരള സർക്കാരിന്റെ ഗസറ്റ് പരസ്യത്തിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ ര • മാസത്തിനകം രേഖാമൂലം ഈ ഓഫീസിൽ അറിയിക്കേ താണ്. 
അല്ലാത്തപക്ഷം പരാമർശ ചീനവലയുടെ ജമ ഓച്ചൻതുരുത്ത് ദേശത്ത്, പള്ളത്തുശ്ശേരി വീട്ടിൽ ജോസഫ് മകൻ ലൂയിസ് 
പേർക്ക് പതിച്ച് പുതിയ രജിസ്ട്രേഷൻ 

- സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( 2 ) 


നമ്പർ ബി1/ 630 / 2010 . 


2011 ഫെബ്രുവരി 10 . 


എറണാകുളം 

ജില്ലയിൽ എളങ്കുന്നപ്പുഴ 

- വില്ലേജിൽ 
ഓച്ചൻതുരുത്ത് ദേശത്ത്, വെളിച്ചത്തറ വീട്ടിൽ ശ്രീ . ആഞ്ചൻ മകൻ ശ്രീ . മൈക്കിൾ എന്ന വ്യക്തിക്ക് ടി വില്ലേജിൽ 
സർവ്വേ നമ്പർ 1052 പുഴയിൽ സർട്ടിഫിക്കറ്റ് നമ്പർ 111 ആയി രജിസ്റ്റർ നമ്പർ 68- ൽ മൂന്നാം തരത്തിൽപ്പെട്ട ഒരു ചീനവല 
ഡിപ്പാർട്ടുമെന്റിൽനിന്നും അനുവദിച്ച് കൊടുത്തിട്ടുള്ളതാണ്. പ്രസ്തുത ചീനവല ടി ദേശത്ത് വെളിച്ചാത്തറ വീട്ടിൽ ജോ 
സഫ് മകൻ ഷാബുജോസഫ് 

എന്നയാൾ 

ഡിപ്പാർട്ടുമെന്റിന്റെ 
അനുമതിയോടെ ഞാറയ്ക്കൽസബ് രജിസ്ട്രാർ ഓഫീസ് വക 1 -ാം പുസ്തകം, 1007 -ാം വാല്യം 137 മുതൽ 139 വരെ വശ 
ങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 

1555 / 2010 -ാം നമ്പർ തീറാധാര 

പ്രകാരം 
ഉടമസ്ഥതയിലുള്ളതാണ്. ആയത് പ്രകാരം പ്രസ്തുത ചീനവലയുടെ ജമ തന്റെ പേർക്ക് പതിച്ച് പുതിയ രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് 

ആവശ്യപ്പെട്ടുകൊ 
ബന്ധപ്പെട്ട രേഖകൾ സഹിതം 

ഓഫീസിൽ 

അപേക്ഷ 
സമർപ്പിച്ചിരിക്കുന്നു. 


ഈ 


- മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ പരാമർശ ചീനവലയുടെ ജമ ഷാബുജോസഫ് പേർക്ക് പതിച്ച് പുതിയ രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ് - അനുവദിച്ചുകൊടുക്കുന്നതിന് 

ആർക്കെങ്കിലും 
ന്യായമായ പരാതിയുള്ളപക്ഷം ഈ പരസ്യം കേരള സർക്കാരിന്റെ ഗസറ്റ് പരസ്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 
മുതൽ 
മാസത്തിനകം രേഖാമൂലം ഈ ഓഫീസിൽ അറിയിക്കേ താണ്. അല്ലാത്തപക്ഷം പരാമർശ ചീനവലയുടെ ജമ ഓച്ചൻതു 
രുത്ത് 
ദേശത്ത്, വെളിച്ചാത്തറ 

വീട്ടിൽ ജോസഫ് 

മകൻ 
ഷാബുജോസഫ് 

പേർക്ക് പതിച്ച് പുതിയ 

രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതാണെന്ന് 

ഇതിനാൽ 

അറിയിച്ചു 
കൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ് 
( മേഖല ), എറണാകുളം. 


( ഒപ്പ്) 
ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


